Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


VGOVERY 


ാർ 
KERALA 


-Sa 


VMENT OF 


R 


d 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


25th August 2009 
2009 ആഗസ്റ്റ് 25 
3rd Bhadra 1931 
1931 ഭാദം 3 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘദർഘാസ് പരസ്യം 

ദർഘാസ് ഫോറത്തിന്റെ വില്പന അവസാനിക്കുന്ന 
നമ്പർ ജെ . 4404 /2009. 

- 2009 ആഗസ്റ്റ് 10 . 

തീയതിയും സമയവും- 26 - 8- 2009 പകൽ 1 മണി. 
- കവ ടി യാറിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സ്ഥാപ ന മായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2009 

സമയവും - 26 - 8 - 2009 പകൽ 2 മണി. 
സെപ്റ്റംബർ 7 - ന് തിരു വ ന പു പു രത്ത് നടക്കുന്ന 
ഓണാഘോഷം 2009- നോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയിൽ 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 26 -8 - 2009 
പങ്കെടുക്കുന്നതിനുള്ള ഫ്ളോട്ട് തയ്യാറാക്കുന്നതിനും അനുബന്ധ 

പകൽ 3 മണി. 
ജോലികൾ ചെയ്യുന്നതിനും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

വിശദ വിവരങ്ങൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ 
- നിരതദ്രവ്യം-- രൂപ 1,000 ( പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ കവടിയാറിലുള്ള ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, തിരുവനന്തപുരം- 3 
എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ്) 


ദർഘാസ് ഫോറത്തിന്റെ വില : 


അസ്സൽ -രൂപ 400 + വാറ്റ് 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, 

- ( ഒപ്പ്) 
കവടിയാർ പി. ഒ., 

പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
തിരുവനന്തപുരം- 3. 

ഓഫീസർ. 


ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 200 + വാറ്റ്. 
Gaz. No. 34 /2009/DTP (Agriculture ). 


118 


KERALA GAZETTE 


[PART III 


പുനർ ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം രൂപ 3,200 . 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


ന 


നമ്പർ എഇ( 2) - 99 / 2006 ( 1). 

2009 ആഗസ്റ്റ് 5. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കണ്ണൂർ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
വേണ്ടി 9 - 9 - 2009 - ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായി 
ലഭി ക്ക ത്തക്ക വിധം അംഗീ ക ത ക രാ റു കാർ 
വിത ര ണ ക്കാ രിൽ നിന്നും മൽ സരസ്വഭാ വമുള്ള സീൽ 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് 
പമാണങ്ങൾ 9 - 9 - 2009 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ രൊക്കം 
പണമടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഈ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
ലഭിച്ച ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 3.30 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ വിതരണക്കാരുടെ സാന്നി 
ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താ യി രിക്കും. പസ്തുത ദിവസം 
എന്തെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- - 2 മാസം. 
ദർഘാസുകളോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
കരാറുകാർ പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യം കണ്ണൂർ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിലുള്ള ബാങ്ക് കാൾഡെ പ്പോ സിറ്റ്/ 
ഡിമാന്റ് ഡ്രാഫ്റ്റ്/ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് 
ആയി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത 
ടെണ്ട റു കൾ ഒരു കാ ര ണ വശാലും സ്വീകരിക്കു ന്ന ത ല്ല . 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുളള എല്ലാ നിയമ 
ങ്ങളും ഇതിനും ബാധകമാണ്. 


പ്രവൃത്തിയുടെ പേര്- തളിപ്പറമ്പ് ജില്ലാ കൃഷിഫാമിലെ 
നെറ്റ് ഹൗസിനുവേണ്ടി സൂക്ഷ്മ ജലസേചന സംവിധാനം 
സ്ഥാപിക്കൽ. 


ദർഘാസുകൾ കാരണം കാണിക്കാതെ നിരസിക്കാനുള്ള 
അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീ 
യറിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം അന്തിമ 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി നേരിട്ട് 
ബന്ധപ്പെടാവുന്നതാണ്. 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പാതിരിപ്പറാപ്പ, മേലെചൊവ്വ , കൃഷി അസിസ്റ്റന്റ് 
കണ്ണൂർ- 670 006. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


- ( ഒപ്പ്) 


അടങ്കൽ തുക - രൂപ 1,25,000 . 


